Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERN 


കേ 


ക്കാർ 


രള സർക്കി 
MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


14th August 2012 
2012 ആഗസ്റ്റ് 14 
23rd Sravana 1934 
1934 ശ്രാവണം 23 


No. | 33 


No. 


വാല്യം 57 


| 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


Department of Factories and Boilers 

TENDER NOTICES 


(1) 


No. A3 -3717/2012 / F & B . 

23rd July 2012. 
Sealed tenders are invited from the manufactures and 
authorized dealers for the supply and installation of the 
following Items for the computerization of Factories and 
Boilers Department. Estimate Cost is 16 ,00 ,000 . 

The tenders should be superscribed “ Tender for the 
supply of computer equipments for Directorate of 
Factories and Boilers ” and addressed to the Director 
of Factories and Boilers, TC 25/ 3326 , Shani Manzil, 
East gate of District Court, Thiruvananthapuram -695 035 . 


Last date and time for receipt of tenders 
24- 8- 2012 at 1 p. m . 

Date and time of opening of tenders — 24 - 8 - 2012 
at 3 p . m . 

Tenders and other details can be had from the 
Directorate of Factories and Boilers, Thiruvananthapuram 
on all working days till 24 - 8 -2012, 1 p . m . The undersigned 
reserves the right to reject the tender without assigining 
any reason thereof. The tender notification is also 
available in the official website : www . fabkerala. gov. in 

ഫാക്ട റീസ് ആന്റ് ബോയി ലേഴ് സ് വകുപ്പിന്റെ 
കമ്പ ട്ട കെ സേ ഷ നു മായി ബന്ധപ്പെട്ട് ആ വ ശ്യ മായ 
ഉപ ക ര ണ ങ്ങൾ വാങ്ങു ന്ന തിന് മുദ്രവച്ച് ടെണ്ട റു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . അടങ്കൽ തുക 16 ,00,000. 

- ടെണ്ടറുകൾ ഉൾക്കൊള്ളുന്ന കവറിനുമുകളിൽ “ ടെണ്ടർ 
ഫോർ ദി സപ്ലൈ ഓഫ് കമ്പ്യൂട്ടർ എക്യുപ്മെന്റ് സ് ഫോർ 
ഡയറക്ടറേറ്റ് ഓഫ് ഫാക്ടറീസ് ആന്റ് ബോയിലേഴ്സ്, 
തിരുവനന്തപുരം എന്ന് രേഖപ്പെടുത്തേണ്ടതും ഫാക്ടറീസ് 
ആന്റ് ബോയിലേഴ്സ് ഡയറക്ടർ, ടി . സി . നമ്പർ 26/ 3326 , 
ഷാ നി മൻ സിൽ, ജില്ലാ കോടതിയുടെ കിഴക്കേ ഗേറ്റ്, 
തിരുവനന്തപുരം, പിൻ- 695 035 എന്ന വിലാസത്തിൽ അയയ്ക്കേ 
ണ്ടതുമാണ്. ടെണ്ടറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 24- 8- 2012 , 1 മണി ആകുന്നു . ലഭിച്ച ടെണ്ടറുകൾ 
അന്നേ ദിവസം 3 മണിക്ക് തുറക്കുന്നതായിരിക്കും. 


Item 


| SI. 
No. 


Quantity 


Server with firewall security 
Printer (DMP) 
(Heavy Duty ) 


1 unit 
15 unit 


2 


EMD — 1 % of cost of item . 
Cost of tender form — 1, 500 + VAT for Sl. No. 1 , 

300 + VAT for Sl. No. 2 . 


and 


2 


- (2) 


Tenders and other details can be had from the 
കമ 

അളവ് 
സാധനത്തിന്റെ 
നമ്പർ പേര് 

(യൂണിറ്റ്) 

Directorate of Factories and Boilers, Thiruvananthapuram 

on all working days till 21 -8 -2012 , 1 p. m . The undersiged 
സെർവർ വിത്ത് 

reserves the right to reject the tender without assigining 
ഫയർവാൾ സെക്യൂരിറ്റി 

any reason thereof. The tender notification is also 
| പ്രിന്റർ DMP ( ഹെവി ഡ്യൂട്ടി) - 15 - available in the official website : www. fabkerala.gov.in 

- ഫാക്ട റീസ് ആന്റ് ബോയി ലേഴ് സ് വകുപ്പിന്റെ 
നിരതദ്രവ്യം - സാധനത്തിന്റെ വിലയുടെ 1 %. 

ഡയറക്ടറേറ്റ് മോഡൽ ഓഫീസാക്കുന്നതുമായി ബന്ധപ്പെട്ട് 
ടെണ്ടർ ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് 1,500 + വാറ്റ്, 

ആവ ശ്യ മായ ഉപ ക ര ണ ങ്ങൾ വാങ്ങു ന്ന തിന് മുദ്രവച്ച 
കമനമ്പർ 2 - ന് 300 + വാറ്റ്. 

ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . അടങ്കൽ തുക 19,00,000. 
- ടെണ്ടറിനെ സംബന്ധിച്ച മറ്റ് വിവരങ്ങൾ ഫാക്ടറീസ് ടെണ്ടറുകൾ ഉൾക്കൊള്ളുന്ന കവറിനുമുകളിൽ “ ടെണ്ടർ 
ആന്റ് ബോയിലേഴ്സ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും എല്ലാ -- ഫോർ ദി സപ്ളെ ഓഫ് എക പ് മെന്റ് സ് ഫോർ 
പ്രവൃത്തി ദിവസങ്ങളിലും 24 - 8 - 2012 ഉച്ചയ്ക്ക് 1 മണിവരെ ഡയറക്ടറേറ്റ് ഓഫ് ഫാക്ടറീസ് ആന്റ് ബോയിലേഴ്സ്, 
ലഭിക്കുന്നതാണ്. ടെണ്ടർ വിവരങ്ങൾ വകുപ്പിലെ വെബ്സൈറ്റ് തിരുവനന്തപുരം എന്ന് രേഖപ്പെടുത്തേണ്ടതും ഫാക്ടറീസ് 
www. fabkerala.gov.in - ലും ലഭ്യമാണ്. 

ആന്റ് ബോയിലേഴ്സ് ഡയറക്ടർ, ടി . സി . നമ്പർ 26 / 3326, 
-- യാതൊരു കാരണവും കൂടാതെ ടെണ്ടറുകൾ നിരസിക്കു 

ഷാനി മൻസിൽ, ജില്ലാ കോടതിയുടെ കിഴക്കേ ഗേറ്റ്, 
വാനുള്ള അവകാശം ഫാക്ടറീസ് ആന്റ് ബോയിലേഴ്സ് 

തിരുവനന്തപുരം, പിൻ -695 035 എന്ന വിലാസം എഴുതിയിരിക്കേ 
ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. 

ണ്ടതുമാണ്. ടെണ്ടറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 21- 8- 2012 , 1 മണി ആകുന്നു . ടെണ്ടറുകൾ അന്നേ 

ദിവസം 3 മണിക്ക് തുറക്കുന്നതായിരിക്കും. 
No. A3- 3784 /2012 /F & B . 

23rd July 2012. 
നമ്പർ സാധനത്തിന്റെ 

അളവ് 
Sealed tenders are invited from the manufactures and 

പേര് 

(യൂണിറ്റ് 
authorized dealers for the supply and installation of the 
following equipments for the conversion office of the 

സൗണ്ട് ലെവൽ മീറ്റർ 
Director of Factories and Boilers as Model office 

ലക്സ് മീറ്റർ 
Estimate Cost is 19 ,00 ,000. 

ഡസ്റ്റ് സാമ്പളർ 
The tender should be superscribed “ Tender for the 

ഹ്യൂം മീറ്റർ 
supply of equipments for Directorate of Factories and 

ഫോട്ടോ കോപ്പിയർ 
Boilers ” Thiruvananthapuram and addressed to the 

എൽ. സി . ഡി . 
Director of Factories and Boilers, TC 25 /3326 , 

വാട്ടർ കൂളർ 
Shani Manzil, East gate of District Court , 

- ഡിപ്ലേ ബോർഡ് 
Thiruvananthapuram -695 035 . 

നിരതദ്രവ്യം - സാധനത്തിന്റെ വിലയുടെ 1 %. 
Item 

Quantity 
No. 

| ( unit ) 

ടെണ്ടറിന്റെ വില - കമ നമ്പർ 8 - ന് 400 + വാറ്റ്, 

മറ്റുള്ളവയ്ക്ക് 300 + വാറ്റ്. 
1 Sound level meter 

-- ടെണ്ടറിനെ സംബന്ധിച്ച മറ്റ് വിവരങ്ങൾ ഫാക്ടറീസ് 
Lux meter 

ആന്റ് ബോയിലേഴ്സ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും എല്ലാ 
Dust sampler 

പ്രവൃത്തി ദിവസങ്ങളിലും 21 - 8 - 2012 ഉച്ചയ്ക്ക് 1 മണിവരെ 
Hume meter 

ലഭിക്കുന്നതാണ്. ടെണ്ടർ വിവരങ്ങൾ വകുപ്പിലെ വെബ്സൈറ്റ് 
Photocopier 

www. fabkerala .gov.in - ലും ലഭ്യമാണ്. 

- യാതൊരു കാരണവും കൂടാതെ ടെണ്ടറുകൾ നിരസിക്കു 
Water cooler 

വാ നുള്ള അവകാശം ഫാക്ടറീസ് ആന്റ് ബോയിലേഴ്സ് 

ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. 
8 Display board 


| ST. 


LCD 


(3 ) 


EMD — 1 % of cost of item . 

Cost of tender form - 400 + VAT for Sl . No. 8 , 
and 300 + VAT for others. 

Last date for the receipt of tenders 
21 -8- 2012, 1 p . m . 


No . A3 - 3720 /2012 /F & B . 

25th July 2012. 
Sealed tenders are invited from the manufactures and 
authorized dealers for the supply and installation of the 
following equipments for modernization of Industrial 
Hygiene Laboratary (IHL ) Thiruvananthapuram to 
Factories and Boilers Department. 


Date and time of opening of tenders — 21 - 8 - 2012 , 
- 3 p . m . 


lif 


നമ്പർ 


സാധനത്തിന്റെ 

പേര് 


അളവ് 
(യൂണിറ്റ് 


The tenders should be subscribed “ Tender for the 
supply of equipments for Industrial Hygiene Laboratary 
(IHL ) Thiruvananthapuram ” and addressed to the Director 
of Factories and Boilers, TC 25 / 3326 , Shani Manzil , 
East gate of District Court, Thiruvananthapuram- 695 035 . 


Item 


| Sl. 
- No . 


Quantity 
- ( unit ) 


ഹീറ്റ്സസ്സ് മോണിറ്റർ 
ഇലക്ട്രോണിക് ബാലൻസ് 

പെക്ടോ ഫോട്ടോ മീറ്റർ 
സൗണ്ട് ലെവൽ മീറ്റർ 
ഡസ്റ്റ് സാമ്പളർ 
ഡിജിറ്റൽ അമോണിയ മീറ്റർ 
ഡിജിറ്റൽ ലക്സ് മീറ്റർ 
- മൾട്ടി ഗ്യാസ് ഡിക്ടറ്റർ 


- 1 


Heat stress monitor with air velocity 
Electronic balance 
Spectrophotometer 
Sound level meter 
Dust sampler 
Digital Ammonia meter 
Digital Lux Meter 
Multi gas detector 


7 
8 


EMD — 1 % of cost of item . 

Cost of tender form - 1 ,000 + VAT for Sl. No . 1 , 
and 400 + VAT for Sl. Nos. 2 , 8 3 , 000 + VAT for 
Sl. No . 3 and 300 + VAT for Sl. Nos . 4, 5 , 6 , 7 , 


നിരതദ്രവ്യം - സാധനത്തിന്റെ വിലയുടെ 1 %. 

ടെണ്ടറിന്റെ വില കമനമ്പർ 1 - ന് 1, 000 + വാറ്റ്, 
കമനമ്പർ 2 - നും 8 - നും 400 + വാറ്റ്. കമനമ്പർ 3 - ന് 
3, 000 + വാറ്റ്, ക്രമനമ്പർ 4 മുതൽ 7 വരെ 300 + വാറ്റ്. 

- ടെണ്ടറിനെ സംബന്ധിച്ച മറ്റ് വിവരങ്ങൾ ഫാക്ടറീസ് 
ആന്റ് ബോയിലേഴ്സ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും എല്ലാ 
പ്രവൃത്തി ദിവസങ്ങളിലും 23 - 8 - 2012 ഉച്ചയ്ക്ക് 1 മണിവരെ 
ലഭിക്കുന്നതാണ്. ടെണ്ടർ വിവരങ്ങൾ വകുപ്പിലെ വെബ്സൈറ്റ് 
www . fabkerala .gov.in - eno elsejem . 

യാതൊരു കാരണവും കൂടാതെ ടെണ്ടറുകൾ നിരസിക്കുവാ 
നുള്ള അധികാരം ഫാക്ടറീസ് ആന്റ് ബോയിലേഴ്സ് ഡയറക്ട 
റിൽ നിക്ഷിപ്തമാണ്. 


Last date and time for receipt of filled up tenders 
23- 8-2012 at 1 p . m . 


Directorate of 
Factories and Boilers , 
Vanchiyoor P. O ., 
Thiruvananthapuram - 35 . 


( Sd .) 
Director of Factories and 

| Boilers. 


Date and time of opening of tenders — 23 -8 - 2012 
at 3 p . m . 

Tenders and other details can be had from the 
Directorate of Factories and Boilers , Thiruvananthapuram 
on all working days till 23-8 -2012 , 1 p . m . The undersiged 
reserves the right to reject the tender without assigning 
any reason thereof. The tender notification is also 
available in the official website : www.fabkerala. gov.in 

- ഫാക്ടറീസ് ആന്റ് ബോയി ലേഴ് സ് വകുപ്പിന്റെ 
ഇൻഡസ്ട്രിയൽ ഹൈജീൻ ലാബോറട്ടറി നവീകരിക്കുന്നതി 
നാ വ ശ്യ മായ ഉപ ക ര ണ ങ്ങ ൾ വാങ്ങു ന്ന തിന് മുദ്രവച്ച 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ടെണ്ടറുകൾ ഉൾക്കൊള്ളുന്ന കവറിനുമുകളിൽ “ ടെണ്ടർ 
ഫോർ ദി സപ് . ഓഫ് എക പ് മെന്റ് സ് ഫോർ 
ഇൻ ഡ സ് ടി യൽ ഹൈജീൻ ലാബോറട്ടറി (IHL ), 
തിരുവനന്തപുരം എന്ന് രേഖപ്പെടുത്തേണ്ടതും ഫാക്ടറീസ് 
ആന്റ് ബോയിലേഴ്സ് ഡയറക്ടർ, ടി . സി . നമ്പർ 26/ 3326, 
ഷാ നി മൻ സിൽ, ജില്ലാ കോ ടതിയുടെ കിഴക്കേ ഗേറ്റ്, 
തിരുവനന്തപുരം, പിൻ- 695 035 എന്ന വിലാസം എഴുതിയിരിക്കേ 
ണ്ടതുമാണ്. ടെണ്ടറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 23 - 8 - 2012, 1 മണി ആകുന്നു . ടെണ്ടറുകൾ അന്നേ 
ദിവസം 3 മണിക്ക് തുറക്കുന്നതായിരിക്കും. 


